Kerala Gazette No. 11 dated 13th March 2018 . 


PART I 


Section iji 


सत्यमेव जयते 


ാൽ 


GOVERN 


KERALA 


കേരള സർക്കാർ 
നിയമ ( നിയമനിർമ്മാണം- ബി ) വകുപ്പ് 


- വിജ്ഞാപനം 


നമ്പർ 14397/ ലെഗ്. ബി2/ 2013/ നിയമം. 


2015 ഫെബ്രുവരി 2. 
തിരുവനന്തപുരം, 1190 മകരം 19 

1936 മാഘം 13 . 


കേരള സംസ്ഥാന നിയമസഭയുടെ താഴെ പറയുന്ന ആക്റ്റ് പൊതുജനങ്ങളുടെ 
അറി വി ലേക്കായി ഇതിനാൽ പ്രസിദ്ധ പ്പെടു ത്തു ന്നു . നിയമ സഭ പാസ്സാക്കിയ 
പ്രകാരമുള്ള ബില്ലിന് 2015 ജനുവരി 20 -ാം തീയതി ഗവർണ്ണറുടെ അനുമതി ലഭിച്ചു . 


- ഗവർണ്ണറുടെ ഉത്തരവിൻപ്രകാരം, 


-- സി. രമണി, 
നിയമവകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി. 


G . 10 /2018 /DTP . 


\ 


2015- ലെ 6 -ാം ആക്റ്റ് 
2014 - ലെ കേരള ഭൂപരിഷ്ക്കരണ ( ഭേദഗതി) ആക്റ്റ് 
1963- ലെ കേരള ഭൂപരിഷ്ക്കരണ ആക്റ്റ് വീണ്ടും ഭേദഗതി 

ചെയ്യുന്നതിനുള്ള 


- ഒരു 
ആക്റ്റ് 


പീഠിക . - 1963 - ലെ കേരള ഭൂപരിഷ്ക്കരണ ആക്റ്റ് ഇതിനുശേഷം കാണുന്ന 
ആവശ്യങ്ങൾക്കായി വീണ്ടും ഭേദഗതി ചെയ്യുന്നത് യുക്തമായിരിക്കുകയാൽ; 

ഭാരത റിപ്പബ്ലിക്കിന്റെ അറുപത്തിയഞ്ചാം സംവത്സരത്തിൽ താഴെപ്പറയും പ്രകാരം 
നിയമമുണ്ടാക്കുന്നു : 
- 1. ചുരുക്കപ്പേരും പ്രാരംഭവും. (1) ഈ ആക്റ്റിന് 2014 - ലെ കേരള ഭൂപരിഷ്ക്കരണ 
( ഭേദഗതി) ആക്റ്റ്എന്ന് പേര് പറയാം. 

- (2) 2 -ാം വകുപ്പ് 2006 ഒക്ടോബർ 18 -ാം തീയതി പ്രാബല്യത്തിൽ വന്നതായി 
കരുതപ്പെടേണ്ട തും 3 -ാം വകുപ്പ് 2012 ജൂൺ 19 -ാം തീയതി പ്രാബല്യത്തിൽ 
വന്നതായി കരുതപ്പെടേണ്ടതുമാണ്. 

2, 7 ഇ വകുപ്പിന്റെ ഭേദഗതി. 1963 - ലെ കേരള ഭൂപരിഷ്ക്കരണ ആക്ടിലെ 
( 1964 - ലെ 1 ) ( ഇതിനുശേഷം പ്രധാന ആക്റ്റ് എന്നാണ് പരാമർശിക്കപ്പെടുക ) 7 ഇ 
വകുപ്പിൽ, “ നാല് ഹെക്ടറിൽ എന്ന വാക്കുകൾക്കുപകരം “1 ഹെക്ടർ 61 ആർ 
87 ചതുരശ്രമീറ്ററിൽ എന്ന വാക്കുകളും അക്കങ്ങളും ചേർക്കേണ്ടതാണ്. 

3. 81 -ാം വകുപ്പിന്റെ ഭേദഗതി. പ്രധാന ആക്ടിലെ 81 -ാം വകുപ്പ്, ( 4) -ാം ഉപവ 
കു പ്പിൽ “ഉപ യോ ഗി ക്കാ വു ന്ന താ ണ് ” എന്ന വാക്കിനു പകരം “ നിർണ്ണയിക്ക 
പ്പെടാവുന്ന അങ്ങനെയുള്ള നിയന്ത്രണങ്ങൾക്കും ഉപാധികൾക്കും വിധേയമായി 
ഉപയോഗിക്കാവു ന്ന താണ് എന്ന വാക്കുകളും “ കാർഷികവിളകൾക്കോ” എന്ന 
വാക്കിനു പകരം “ കാർഷികവിളകൾക്കോ ക്ഷീരോല്പാദന ഫാമുകൾ നടത്തുന്നതിനോ 
എന്ന വാക്കുകളും ചേർക്കേണ്ടതാണ്. 


( ശരിത്തർജ്ജമ ) 


കെ . എ . ശ്രീലത , 
നിയമവകുപ്പ് അഡീഷണൽ സെക്രട്ടറി. 


